Regn . No . KERBIL / 2012 / 45073 
- dated 5- 9- 2012 with RNI 

Reg. No. KL / TV ( N )/ 634/ 2018 -20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


ക 


GOVERN 


ക 


രള 
സ 


ാർ 


: സർക 


MENT OF KO 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


വാല്യം 8 


ചൊവ്വ 


നമ്പർ 


2019 സെപ്റ്റംബർ 24 
24th September 2019 

1195 കന്നി 8 
8th Kanni 1195 
1941 ആശ്വിനം 2 
| 2nd Aswina 1941 


) 38 


Vol. VIII 


No . 


| 


Thiruvananthapuram , 

Tuesday 


PART III 
Police Department 


ലേല പരസ്യം 


നമ്പർ B1- 33801/ 2019 / W . 

- 2019 ആഗസ്റ്റ് 26. 
-- വയനാട് ജില്ലയിലെ തിരുനെല്ലി പോലീസ് സ്റ്റേഷൻ 
പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന താഴെ കാണിച്ചിട്ടുള്ള തേക്ക് 
മരം ബന്ധപ്പെട്ട അധികാരികൾ അനുവാദം നൽകിയതിന്റെ 
അടി സ്ഥാ ന ത്തിൽ 27 - 9 - 2019 -ാം തീയതി പകൽ 
11 മണിക്ക് തിരു നെല്ലി പോലീസ് സ്റ്റേഷനിൽ വെച്ചു 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. ലേലത്തിൽ 
പങ്കെ ടു ക്കു വാ ൻ ആഗ ഹി ക്കു ന്ന വർ താഴെ കാണുന്ന 
പ്രകാരമുള്ള തുക നിരതദ്രവ്യമായി ലേലം തുടങ്ങുന്നതിന് 
അര മണിക്കൂർ മുൻപായി സ്റ്റേഷനിൽ അടച്ചു രസീത് 
വാങ്ങേണ്ടതാണ്. 

മരത്തിന്റെ പേര്- തേക്ക്. 
എണ്ണം-- 1. 
നിരതദ്രവ്യം ? 10,000. 

ലേലത്തിൽ പരാജയപ്പെടുന്നവർക്ക് ലേലം കഴിഞ്ഞ ഉടനെ 
അവർ അടച്ച നിരതദ്രവ്യം തിരിച്ചു നൽകുന്നതായിരിക്കും. 
ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തിയ വ്യക്തി 
ലേല തുക മുഴുവനായും ( നിരതദ്രവ്യം കഴിച്ചു ബാക്കി തുക) 
സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ചരക്ക് സേവന നികുതിയായ 
( GST ) 18 % -ം മേപ്പടി തടിയുടെ ലേലതുകയുടെ 5 % തുക 
വനസംരക്ഷണ നികുതി (FDT) എന്നിവ ലേല സ്ഥലത്തു 
വച്ചു തന്നെ അടച്ചു രസീത് കൈപ്പറ്റേണ്ടതാണ്. ലേലം സ്ഥിര 


പ്പെടുത്തിയിട്ടുള്ളതായ അറിയിപ്പ് ജില്ല പോലീസ് ഓഫീസ് 
വയ നാട് നിന്നും ലഭിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് 
ലേം സ്ഥിര പ്പെടുത്തി കിട്ടുന്ന ആൾ ടി 
മരങ്ങൾ സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതാണ്. എന്നാൽ 
ഈ നിബന്ധനകൾ ലഭിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച 
സംഖ്യ സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും ടി മരങ്ങൾ പുനർ 
ലേലം ചെയ്യുന്നതായിരിക്കും. പുനർ ലേലത്തിൽ സർക്കാ 
രിനുണ്ടാകുന്ന നഷ്ടം മുൻ ലേലം കൊണ്ടയാളിൽ നിന്നും 
ഈടാക്കുന്നതും എന്നാൽ കൂടുതലായി ലഭിക്കുന്ന തുകയ്ക്ക് 
മു ൻ ലേല ക്കാ രന് യാതൊരു വിധ അ വ കാ ശ മോ 
അർഹതയോ ഉണ്ടായിരിക്കുന്നതല്ല . 

ടി മരം തിരുനെല്ലി SHO യുടെ അനുമതിയോടെ ലേല 
ദിവസത്തിന്റെ മുൻ ദിവസം വരെ ഓഫീസ് സമയത്ത് 
കാണാവുന്നതാണ്. പരിശോധനയ്ക്ക് വരുന്നവരും ലേലത്തിൽ 
പങ്കെടുക്കുന്നവരും സ്വന്തം തിരിച്ചറിയൽ രേഖ കൈവശം 
വക്കേണ്ടതും ആവശ്യപ്പെടുന്ന പക്ഷം ഹാജരാക്കേണ്ടതുമാണ്. 

യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റി 
വെക്കാനോ അസ്ഥിരപ്പെടുത്തു വാനോ ഉള്ള അധികാരം 
വയനാട് ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 
ലേലം സംബന്ധിച്ച എല്ലാ സർക്കാർ വ്യവസ്ഥകളും ഈ 
ലേലത്തിൽ ബാധകമായിരിക്കും. 


District Police Office , 
Wayanad . 


Karuppasamy, R . IPS , 
Superintendent of Police . 


Gaz . No. 38 / 2019 /DTP (Police ). 


543 


